GovernmentofKerala 
- കേരള സർക്കാർ 

2007 


Reg. No. oel.mm 
KL /TV (N )/12/2006 -2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

18th December 2007 
Thiruvananthapuram , Tuesday 2007 tomo 27 
തിരുവനന്തപുരം, ചൊവ്വ 

27th Agrahayana 1929 
1929 GOLUODOOM . 27 


Vol. LII 
Queijo 52 


No. 


50 


നമ്പർ 


PART III 
Notifications by Heads of Department 

Agriculture Department 


Sri 


NOTIFICATION 
No. SD (1) 1090/2007 

29th November 2007. 
The following is the Select List of Officers for 
promotion by transfer appointment to the post of 
Agricultural Officers from Agricultural Assistants for 
the year 2006 (revised) and for 2007 prepared by 
the Departmental Promotion Committee (Lower) in 
its meeting held on 20 - 11- 2007 and approved by 
Government as per G . O . (Rt.) No. 2176 /2007/AD 
dated 28 - 11-2007. 


SI. 
No. 


Name 


( 2) 
Revised Select of Agricultural Officers for 2006 

Sri T . E . Sreedharan 
» K . Radhakrishnan 

C . Reghunathan 
V . O . Prabhakaran 
K . Bhargavan 
Raveendran Mundayadan 
Mohammed M . Valery 
Raveendran Kottak kadan 

K . Chekku 
» C . Upendran 


(2 ) 
Smt. C . Prasanna Kumari 

K . S . Abdul Jabar 
K . O . Aravindakshan 
P . K . Sukumaran 
V . V . Sivan Nair 
P . C . Devadasan 
M . S . Sasidharan 
V . Vijayan 
P . T . Subha 
C . A . Mathews 
C . Chandran 
K . Sivadasan 

P . V . Govindan 
► dicherriya , T . 
> K K . Kunhikrishnan 
Smt. P Vijayamma 

Sri Palliprath Pavithran 
28 + K . Sadasivan 
Select List of Agricultural Officers 

for the year 2007 
1 Sri A . U . Jose 

M . G . Rajagopala Menon 

P . P . Cheriyan 
» C . Purushothaman 
» Vivekanandan Thazheveettil 


-No 


(1) 


( 2) 


നമ്പർ 


| പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നി രത 
( വ്യം 
രുപ് 


Sri 


3,325 


കൊല്ലം അഗ്മാർക്ക് ലം ബാറട്ടറി 
യുടെയും പ9 ര മ ര സ 0 0 
( ബീഡിഗ സ റോഷൻറയും 
റോഡ്, ഗേറ്, മുളളുവേലി 

സ്ഥാപിക്കൽ -രൂപ 1 , 33 , 000 
- കൊല്ലം അഗ മാർക്കും ബാറട്ടറി 
യുടെചുററുമതിലിന്റെ പുനർ 

നിർമ്മാണം പൂl 2, 00 ,000 
-- കൊട്ടാര മാ കശുമാവ് തോട്ടത്തിൽ 
പണ്ടാരവിള പ്ലോട്ടിൽമുട്ടുവേലീ 

സ ഥാപിക്കൽ - റുപ 50, 000 
- ടി പ്ലോട്ടിൽ ജലസേചന സൗകര്യം 

സ് ടിപാറും2 ,00, 000 


5,000 


1,250 


5 , 000 


Sri K . T . Francis 

K . P . Karunakaran 
Smt. 

R . S . Suseela 
- A. K . Janardhanan 

P . M . Mohanan 
M . D . Vareed 
V . G . Cheriyan 
P . Prabhakaran 
M . S . Somasekharan Nair 
S . George 
P . Thami 
V . N . Radhamani 
B . Abhilash 
Babukutty Joseph 
E . Absul L theef 
K . Santhosh 
M . Sharafudce 
Baby George 
V . K . Chackochan 
V . Kunhikrishnan 
K . N . Saseendran 
K . G . Ashok Kumar 
Elsamma Chacko 
| P , R . Balan 

- V , V , Suresh 
Stal. R . Vasantha 

P . G . Somakumar 
K . C . Saju 
N . K . Mohanan 
K . Viswambaran 
C . S . Jayaprakash 

M , Gangadharan 
| K . Pradeep Kunnar 
M . Balakrishnan 

K . M . Babu 
- C . Gopalan 


- 1 


25ർ ഫാറത്തിൻറ വീലം ( കമനമ്പർ 3 ന് 
രൂപ 150) . വാറ , മററുളുവയ " ആപ്400 

വാറ് . 
പണി തീർക്കേണ്ട കാലാവധി - 3 മാസം 

ദർഘാസ പ്രമാണങ്ങം കൊല്ലം കുഷി അസീ 
സ്റൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെകാര്യാലയ 
അതിൽനിന്നും 14-12- 2007-ാം തീയതി മുതൽ ദർഘാസ 
ദിവസം പകൽ 1 മണിവരെ ലഭിക്കുന്നതാണ്, ദർഘാസ 
പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷകൾ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന നികുതിയടക്കം 
ഈ മാഫീസിൽ അടച്ച രസീത് വാങ്ങേണ്ടതുമാണ്. 
ദർഘാസ പ്രമാണത്തിന്റെ അധിക പകർപ്പിന 
വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില അടയ്ക്കു ന 
താണ്. ദർഘാസ് പ്രതികളുടെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . ദർഘാസ് 
പത്തിക അംഗീകൃത കരാറുകാർക്ക്മാത്രംലഗിക്കുന്നതു . 
ആയത് കെമാററം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
അസിസ്റൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
(കൃഷി) എന്ന പേരിലടച്ച് നിശ്ചിത തുകയുടെ 
ബാങ്ക് ഡാഫ്റ നിരതദ്രവ്യമായി ദർഘാസി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്, നിശ്ചിത നിരത 
( വ്യം ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോ 
ടൊപ്പം പ്രാഥമിക കരാർ 50 രൂപ മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേ 

താണ്. പൊതുമരാമത്ത്വകുപ്പിലെ ദർഘാസുകള 
സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഇ 
ദർഘാസിനും ബാധകമാണ്. 


Directorate of 

| (Sel.) 
Agriculture, Director of Agriculture (in -charge), 
Thiruvananthapuram . Consenor, D . P . C . ( Lower ). 


- (ഒപ്പ് ) 
ൽ സിസ്ററൻറ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) 


-- കൊല്ലം - 3 . 


ദർഘാസ് പരസ്യം 
നമ്പർ എ . ഇ . (2)-558/07. 2007 നവംബർ 22 . 

കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം കുയി 
അസിസ്റ്റൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താര 
പറയുന്ന പ്രവർത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ 
നിന്നും മൽസരസ്വഭാവമുളള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 

കവറിന്റെ പുറത്തെ പ്രവൃത്തിയുടെ പേര് എഴുതി 
യിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 21-12- 2007 വൈകു 

ന്നേരം 3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 
അന്ന ദിവസം വൈകുന്നേരം 3 . 30- ന് ഹാജരുള 
കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടു 

ന്ന ഏജൻറുമാരുടെയോ സാന്നിധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധി ദിവസം ആയിരുന്നാൽ അടുത്ത 
ദിവസംമുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും 
തുറക്കുന്നതാണ്. 


ടെണ്ടർ / ലേലപ്പരസ്യം 
നമ്പർ ഡി . 891 /2007 , 

2007 നവംബർ 22. 
- ജില്ലാകൃഷിത്തോട്ടം, കൂത്താളി, പി . ഒ , പെരുവണ്ണാ 
മൂഴി ഫാമിൽനിന്നും വിളവെടുപ്പിൽ ലഭിച്ച 16057 
എണ്ണം നാളികേരവും 7548 എണ്ണം തെരഞ്ഞുമാററിയ 
രണ്ടാംതരം മതയുംതാഴെക്കൊടുത്തിട്ടുള്ള നിബന്ധന 
- കൾക്ക് വിധേയമായി വില്പന നടത്തുന്നതിന് മു 
വച്ച ടെകൾ ക്ഷണിച്ചുകൊളളുന്നു . 


നിബന്ധനകൾ 
1 . ടെണ്ടർ ഫോറം 400രൂപയ്ക്ക് നികുതിപുറമെ) 
ഫാം ആഫീസിൽ നിന്നും 26 -12 - 2007- ന് വൈകിട്ട 
3 മണിവരെ ലഭിക്കുന്നതാ ണ് , 
- 2 . പൂരിപ്പിച്ച ടെണ്ടർ 2 ,000 രൂപ നിരതദ്രവ്യ 

ത്തോടൊപ്പംസുപ്രണ്ട്, ജില്ലാ കൃഷി തോട്ടം,കൂത്താളി , 
പി ഒ , പെരുവണ്ണാമുഴി എ ന്ന വി ലാ സ് ത്തി ൽ 
27- 12 -2007- ന് 11 ര ണിവരെ ഫാം ആഫീസിൽ സ്വീകരി 
ക്കുന്നതാണ്, ടെണ്ടർ സമർപ്പിക്കുന്ന കവറിനു പുറത്ത് 
നാള" കര വിൽപ്പന പളള ടെൽ എന്ന് എഴുതി 
യിരിക്കണം, 

3 . ടെണ്ടർ ലേലത്തിൽ പങ്കെടുക്കുന്ന കക്ഷികൾ എല്ലാം 
വരും തന്നെ 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ ടെണ്ടർ 
ഫോറത്തിന്റെ 3 -ാം പേജിൽ പറയുന്ന എ ഗ്രിമെൻ 
ടൈപ്പ് ചെയ്ത് ഒപ്പിട്ടുതരേണ്ടതാണ്, എഗ്രിമെന്റ് 
ഇല്ലാത്ത ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 
- 4 . 27-12- 2007- ന് കത്യം 12 , 30 മണിക്കും മെ 
സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി പരസ്യലേലം നടത്തു 
ന്നതും അതിനുശേഷം ടെണ്ടർ തുറക്കുന്നതും ടെണ്ടറിലോ 
ലേലത്തി ലോ ഏററവും കൂടിയ നിരക്ക്, തൃപ്തികര 
മെങ്കിൽ, മേലധികാരികളുടെ അംഗീകാരത്തിന് വിധേയ 
മായി താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും 
മററുളളവരുടെ നിരദവ്യം അപ്പോൾതന്നെ തിരികെ 
നൽകുന്നതുമാണ്. 


5 . ടെറീൽ 1000 നാളികേരത്തിന്റെ വില എത 
എന്ന അക്കത്തിലും അക്ഷരത്തിലും എഴുതി 
യിരിക്കണം, 
- 6 , ടെണ്ടർ/ ലേലംകൊണയാൾ കൊതം വിലയും 
മൂന്നിൽ ഒരു ഭാഗം തുക ( നിരതദ്രവ്യം ഉൾപ്പടെ) 
അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതും ബാരി ത്തുക | 
ലേലം ആ • ഗ ീ ക ര ി ക ത ര യ ി അറിയിപ്പുകിട്ടി 
7 ദിവസത്തിനകം അടച്ച് നാളികേരം സ്വന്തംചെലവിൽ 
ഫാമിൽ നിന്നും നീക്കം ചെയ്യേണ്ടതുമാ ണ് , നാളികേരം 
ഒതെരഞ്ഞെടുക്കുവാൻ യാതൊരു കാരണവശാലും 
അനുവദിക്കുന്നതല്ല . 
- 1 . സർക്കാരിന്റെ ടെണ്ടർ/ ലേല വ്യവസ്ഥ ക 
എല്ലാംതന്നെ ഇതിനും ബാധകമാണ്. ടൊർ ദീവസം 
ചൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ സമയത്തും വ്യവ 
സ്ഥയിലും ടെണ്ടർ/ ലേലം നടത്തുന്നതാണ്. 

8 , ടെണ്ടർ/ ലേലം മാററീവയ്ക്കുന്നതിനും നിർത്ത 
ലാക്കുന്നതിനുമുളള പൂർണ്ണ അധികാരം ഫാം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ് . 

കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃ ത്തി ദിവസങ്ങളിൽ 
ഫാം ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്, 


ജില്ലാ കൃഷി തോട്ടം,കൂത്താളി, 
പെരുവണ്ണാമൂഴി പി , മ , 


( ഒപ്പ്) 
സു ,പണ്ട , 


